11th JAN . 2011 ] 


GROUND WATER DEPARTMENT 


C 


Government of Kerala 
കേരള സർക്കാർ 

2011 


| Reg. No. രജി. നമ്പർ 
KL /TV ( N )/ 12 / 2009 - 2011 


GOVERN 


- 


. 
കേരള 


ETE- H 


eള സർക് 


കാർ. 


UNMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


- No. 1 


THIRUVANANTHAPURAM , TUESDAY 


Vol. LVI 
വാല്യം 56 ) 


11th January 2011 
2011 ജനുവരി 11 
21st Pousha 1932 
1932 പൌഷം 21 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Ground Water Department 


മറ്റ് വ്യവസ്ഥകൾ 


പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, 
ഭൂജല വകുപ്പ്, തൊടു പു ഴ , ഇടുക്കി എന്ന 
വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് 
ലഭിക്കേണ്ടതാണ്. 


പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
സമയങ്ങളിൽ തൊടുപുഴയിലുള്ളഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


ദർഘാസ് പരസ്യം 
നമ്പർ ജി . ഡബ്ലു . ഡി. ഐ ./ 989/ 2007 . 2010 ഡിസംബർ 21. 

കേരള ഗവർണ്ണർക്കുവേണ്ടിഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ, 
തൊടുപുഴ, ഇടുക്കി താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
( പവ്യ ത്തിയുടെ പേരെഴുതി മുദ്രവച്ച് ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദ ർ ഘാ സ് ന വ രും പ വ ത്തി യു കെ വി വ ര വ ം 
അടങ്കൽതുകയും - ജി. ഡബ്ല് . ഡി . ഐ . 12 /2010 - 11 - ഇടുക്കി ജില്ലാ 
കളക്ടറേറ്റ് കോംപൗണ്ടിൽ കേരള ഭൂജല അതോറിറ്റിയുടെ 
തീരുമാനപ്രകാരം 6 മീറ്റർ x 3 മീറ്റർ അളവുകളോടുകൂടിയ 
പരസ്യ ബോർഡ് സ്ഥാപിക്കുന്ന പ്രവൃത്തി - 25,000. 

നിരതദ്രവ്യം - 700 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകി തുടങ്ങുന്ന തീയതിയും 
സമയവും-- 12 - 1- 2011, 10 മണി മുതൽ. 

- ദർഘാസ് വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും-- 19 - 1- 2011, 12 മണി വരെ. 

ദർ ഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും-- 19 - 1- 2011, 2 മണി വരെ. 

ദർ ഘാ സ് തുറന്ന് പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും- 19 - 1- 2011, 3 മണി. 

ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി ഒരു മാസം. 


- 3. സർക്കാർ ടെണ്ടറുകളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 
ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 


5 . 


ടെണ്ടർ തുറക്കുന്ന ദിവസം ഒഴിവു ദിവസമാവുകയാ 
ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ അതേ 
സമയത്തുതന്നെ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
ഭൂജല വകുപ്പ്, 
തൊടുപുഴ, ഇടുക്കി. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


11th JAN . 2011 ] 


GROUND WATER DEPARTMENT 


ദർഘാസ് പരസ്യം 


( 2) 


- (1) 


നമ്പർ ഡി. ജി . റ്റി. 437 / 2010 . 


2010 ഡിസംബർ 22. 


നമ്പർ ഡി. ജി . റ്റി./ 907 /2010 . 

2010 ഡിസംബർ 18. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജ ല വ കുപ്പ്, ത്യശ്ശൂർ 
ജില്ലാ ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ സ്ഥാപനങ്ങളിൽനിന്നും മത്സരാടി 
സ്ഥാനത്തിലുള്ള പ്രവൃത്തിയുടെ പേരെഴുതിമുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂ ജ ല വകുപ്പ്, ത്യശ്ശൂർ 
ജില്ലാ ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ സ്ഥാപനങ്ങളിൽ നിന്നും മത്സരാടി 
സ്ഥാ ന ത്തിലുള്ള പവ്യ ത്തി യുടെ പേരെ ഴു തി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും ജോലിയുടെ വിവരവും അടങ്കൽ 
തുകയും - 18 / 2 010 - 11 - തൃശ്ശൂർ ജില്ല യിൽ സാമൂഹ്യ 

ക്ഷേ മ വ ക പ്പിന്റെ കീഴി ലു ളള പ ത്യാ ശാ ഭ വ നിൽ 
ചെറുകിട കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക - 61,450. 

നിരതദ്രവ്യം - 1,550. 
ദർഘാസ് ഫോറത്തിന്റെ വില 400 + വാറ്റ്. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
ജോലിയുടെ വിവരവും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


- 16 / 2010 - 11 - തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ സിവിൽ 

സ്റ്റേഷനിലും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലും 
മൂന്ന് പഞ്ചായത്തുകളിലും പരസ്യ ബോർഡ് 
സ്ഥാപിക്കുന്ന ജോലി - 45,000 


1,150 


ദർഘാസ് ഫോറം നൽകി തുടങ്ങുന്ന തീയതിയും 
സമയവും 20 - 1- 2011, 10 മണി മുതൽ. 


2 17/ 2010- 1 - തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി 
പഞ്ചാ യ ത്തിൽ കുംബള ങ്ങാട് 150 എം എം 
വ്യാസമുള്ള കുഴൽക്കിണർ നിർമ്മാണം - 28, 950 750 


- ദർഘാസ് വിൽപ്പന അ വ സാനിക്കുന്ന തീയതിയും 
സമയവും 24 - 1 - 2011, 1 മണി വരെ. 


ദർ ഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും 24 - 1 - 2011, 3 മണി വരെ. 


ദർഘാസ് ഫോറത്തിന്റെ വില 300 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകി തുടങ്ങുന്ന തീയതിയും 
സമയവും - 14- 1- 2011, 10 മണിമുതൽ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24- 1- 2011, 
4 മണി. 


- ദർഘാസ് വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും - 18 - 1- 2011, 1 മണിവരെ. 


ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി 28 -2 - 2011. 


- മറ്റ് വ്യവസ്ഥകൾ 


- ദർ ഘാ സ് സ്വീക രി ക്കു ന്ന അ വ സാന തീയതിയും 
സമയവും - 18 -1- 2011, 3 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 18 - 1- 2011, 
4 മണി. 

ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1 - ന് 
28 - 2- 2011, ക്രമനമ്പർ 2 - ന് 31- 1- 2011 . 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂ ജല 

വകുപ്പ്, സീതാറാം മിൽ ലെയിൻ , പൂങ്കുന്നം പി. ഒ., 
ത്യശ്ശൂർ - 680 002 എന്ന വിലാ സ ത്തിൽ മുക ളിൽ 

സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
സമയങ്ങളിൽ പൂങ്കുന്നത്തുള്ളഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


മറ്റ് വ്യവസ്ഥകൾ 
1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ ., 
ത്യശ്ശൂർ- 680 002 എന്ന വിലാ സ ത്തിൽ മുക ളിൽ 

സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമയങ്ങളിൽ പൂങ്കുന്നത്തുള്ള ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധിക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 

ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 
5. ദർഘാസ് തുറക്കുന്ന ദിവസം എന്തെങ്കിലും 
കാര ണ വശാൽ ഒഴിവു ദി വ സമാകു ക യാ ണെ ങ്കിൽ 

തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ സമയത്ത് 
തന്നെ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 
ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 


5. ദർഘാസ് തുറക്കുന്ന ദിവസം എന്തെങ്കിലും 
കാര ണ വശാൽ ഒഴിവു ദി വ സ മാകു ക യാ ണെ ങ്കിൽ 
തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ അതേ 
സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുഞ്ഞായിരിക്കും. 


ജില്ലാ ആഫീസ്, 
സീതാറാം മിൽ ലെയിൻ, 
പൂങ്കുന്നം പി . ഒ., തൃശ്ശൂർ- 680 002 . 


( ഒപ്പ്) 


ജില്ലാ ഓഫീസർ. 


11th JAN . 2011 ] 


GROUND WATER DEPARTMENT 


ദർഘാസ് പരസ്യം 


5. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 

ക്കു ന്ന തിനുള്ള അ ധി കാ രം ജില്ലാ ആ ഫീ സ റിൽ 
നിക്ഷിപ്തമായിരിക്കും. 


നമ്പർ ജി. ഡബ്ലു . പി . കെ ./ 551/ 2010. 


2010 ഡിസംബർ 23. 


6. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവ സ മാ കു ക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്തുതന്നെ ദർഘാസുകൾ തുറ ക്കു ന്ന 
തായിരിക്കും. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ഓഫീസർ താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽമത്സരാടിസ്ഥാനത്തിലുള്ളദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 19 / 2010 - 1 -- പാലക്കാട് ജില്ലയിലെ ഗവൺമെന്റ് 
വിക്ടോറിയ കോളേജിൽ ഒരു 150/ 160 എംഎം കുഴൽക്കിണർ 
നിർമ്മാണവും അനുബന്ധ പ്രവൃത്തികളും - 1,80,600 . 


ജില്ലാ ആഫീസ്, 
മുനിസിപ്പൽ ടി. ബി . കോംപ്ലക്സ്, 
പാലക്കാട്- 14. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം- 


4,550. 


ദർഘാസ് ഫോറത്തിന്റെ വില - 400 + വാറ്റ്. 


നമ്പർ ജി. ഡബ്ല / കെ . കെ . ഡി. ടി -1019 / 10 . 2010 ഡിസംബർ 29. 


ദർഘാസ് വിൽപ്പനയുടെ തീയതിയും സമയവും 
19 - 1- 2011, 1 മണി വരെ. 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, 
ഭൂജല വകുപ്പ്, കോഴിക്കോട് താഴെപ്പറയുന്ന പ്രവൃത്തിക്കായി 
പരിചയസമ്പന്നരായ കരാറു കാ രിൽ നിന്നും മുദ്രവച്ച 
മത്സരസ്വഭാവമുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 


ദർ ഘാ സ് സ്വീക രിക്കു ന്ന തീയതിയും സമയവും 
19 - 1- 2011, 3 മണി വരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 19- 1-2011, 
4 മണി. 


ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും 
5 / 2009 - 10 കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ നിയോജ ക 
മണ്ഡലത്തിൽ ഫറോക്ക് നെല്ലൂർ ജി .എൽ. പി . സ്കൂളിലും 
വെസ്റ്റ് വെല്ലൂർ ജി.എൽ. പി. സ്കൂളിലും വകുപ്പ് നിർദ്ദേശിക്കുന്ന 
രീതിയിൽ ആർട്ടിഫിഷ്യൽ റീച്ചാർജ് പിറ്റ് നിർമ്മിക്കുന്നതിന്റെ 
പദ്ധതി പൂർത്തികരിക്കുന്ന ജോലി - 2,73,000. 


ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി - 2 മാസം. 


മറ്റ് വ്യവസ്ഥകൾ 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 
മുനി സിപ്പൽ ടി. ബി . കോംപ്ലക്സ് സ്, പാലക്കാട് എന്ന 
വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുൻപ് 
ലഭിക്കേണ്ടതാണ്. 


നിരതദ്രവ്യം- 6, 850. 
ദർഘാസ് ഫോറത്തിന്റെ വില - 600 + വാറ്റ്. 
പ്രവൃത്തിയുടെ കാലാവധി - 30 ദിവസം. 


2 . പൂരിപ്പിച്ച ദർഘാ സിനോടൊപ്പം കേരള സർക്കാരിന്റെ 
100 മുദ്രഎത്ര ത്തിൽ ഒരു പാഥ മിക ഉട നടി 
വയ്ക്കേണ്ടതാണ്. 


ടെണ്ടർ ഫോറങ്ങൾ ഭൂജല വകുപ്പിന്റെ കോഴിക്കോട് ജില്ലാ 
ഓഫീസിൽ നിന്നും 17 -1 -2011 മുതൽ 19 - 1- 2011 പകൽ 1 മണി 
വരെ ലഭിക്കുന്നതാണ്. മുദ്രവച്ച ദർഘാസുകൾ ലഭിക്കേണ്ട 
അ വ സാന തീയതി 19 - 1 - 2 011 പകൽ 3 മണി വരെ. 
ദർഘാ സു കൾ അന്നേദിവസം പകൽ 3. 30 - ന് ഹാജരായ 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. 
വിശ ദ വി വ ര ങ്ങ ൾ ജില്ലാ ഓഫീസ്, ഭൂജ ല വകുപ്പ്, 
കോഴിക്കോട് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


3. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
സമ യ ങ്ങ ളിൽ പാല ക്കാടുള്ള ആ ഫീ സിൽ നിന്നും 
അറിയാവുന്നതാണ്. 


4. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


